Kerala Gazette No. 9 dated 3rd March 2009. 
PART III 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 


1,250 


നമ്പർ ഡി . ബി - 1/ 86. 

- 2009 ഫെബ്രുവരി 17. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ കെട്ടിട വിഭാഗം, കാഞ്ഞിരപ്പള്ളി താഴെപ്പറയുന്ന 
പ്രവർത്തികൾക്ക് 6 - 3 - 2009 വൈകുന്നേരം 4 മണി വരെ 
പൊതുമരാമത്തു വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിൽ സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവർത്തിയുടെ പേരും കരാറുകാരന്റെ പേരും വിലാസവും 
വ്യക്തമായി എഴുതേണ്ടതാണ്. അന്നേ ദിവസം വൈകുന്നേരം 
4.30 - ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥൻമാരോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ദർഘാസുകൾ തപാൽ 
മുഖേനയും ഈ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 


കമ 


നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 

( 2) 


നിരത 
ദ്രവ്യം 
രൂപ് 


- (1) 


( 3 ) 


1 19/എഇ/ ബി . കെ . റ്റി.ആർ./2008- 09 --കുടയത്തൂർ 
പൂഞ്ചിറയിലെ വയർലസ്സ് റിപ്പീറ്റർ സ്റ്റേഷന്റെ 

പ്രത്യേക അറ്റകുറ്റ പണികൾ - രൂപ 50,000 1, 250 
2 20/ എഇഇ/ ബി. കെ . റ്റി.ആർ. 2008 -09 - - പൊൻകുന്നം 

പോലീസ് ക്വാർട്ടേഴ് സ് നമ്പർ 24, 25 , 26 
എന്നിവയുടെ പ്രത്യേക അറ്റകുറ്റ പണികൾ - 
രൂപ 72,000 

1,800 
3 21 / 

എഇ/ ബി. കെ . റ്റി.ആർ./2008 - 09 -മുണ്ടക്കയം 
റെസ്റ്റ് ഹൗസിന്റെ വാട്ടർ സപ്ലെഅറേഞ്ച്മെന്റ് സ് 
ചെയ്യുക - രൂപ 75,000 

1,900 
4 22/എഇ/ ബി. കെ. റ്റി.ആർ./2008-09 കാഞ്ഞിരപ്പള്ളി 
മജി ട്രേറ്റ് ക്വാർട്ടേഴ്സ്- 2- ൽ വാട്ടർ ടാങ്ക് 
ഫിറ്റ് ചെയ്യു കയും അ നു ബന്ധ അറ്റകുറ്റ 
പണികളും ചെയ്യുക - രൂപ 5, 000 
5 23 /എഇ/ ബി. കെ . റ്റി.ആർ./2008 -09 കാഞ്ഞിരപ്പള്ളി 
റസ്റ്റ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ- കോൺടാക്റ്റ് 
അടിസ്ഥാനത്തിൽ വാച്ചറെ നിയമിക്കുന്നത് 

സംബന്ധിച്ച് - രൂപ 28,392 
6 24/എഇഇ/ ബി. കെ . റ്റി. ആർ./2008 -09 - എരുമേലി 

റെസ്റ്റ്ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ- കോൺടാക്റ്റ് 
അടിസ്ഥാനത്തിൽ വാച്ചറെ നിയമിക്കുന്നത് 
സംബന്ധിച്ച് ( ജനുവരി 2009 മുതൽ ജൂൺ 
2009 വരെ) രൂപ 28,236 


( 1) 
7 25/ എഇഇ/ ബി . കെ . റ്റി .ആർ. 2008 -09 -മുണ്ടക്കയം 

റെസ്റ്റ്ഹൗസിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ - 
രൂപ 50,000 
8 9/എഇഇ/ ബി. കെ . റ്റി.ആർ. 2008 -09 - എരുമേലി 
റെസ്റ്റ്ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ- കോൺട്രാക്റ്റ് 
അടിസ്ഥാനത്തിൽ വാച്ചറെ നിയമിക്കുന്നത് 
സംബന്ധിച്ച് ( 

ജൂലൈ 2009 മുതൽ ഡിസംബർ 
2009 വരെ) (പുനർ ദർഘാസ്) രൂപ 28,704 - 750 
- 9 7/എഇ/ ബി. കെ . റ്റി.ആർ. 2008 - 09 കാഞ്ഞിരപ്പള്ളി 

സബ് രജിസ്ട്രാർ ഓഫീസിലെ നിർമ്മാണ 
പ്രവർത്തനങ്ങൾ (പുനർ ദർഘാസ്) - 
രൂപ 2,24,000 

5, 600 
10 16 /എ ഇ / ബി . കെ . റ്റി.ആർ./2008 -09 - കപ്പാട് പിഗ് 

ബീഡിംഗ് സെന്ററിന്റെ പ്രത്യേക അറ്റകുറ്റ 
പ്പണികൾ (പുനർദർഘാസ്) - രൂപ 2,00, 000 5, 000 

ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമ നമ്പർ 1,4,5, 6,7 ,8 
ഇവയ്ക്ക് രൂപ 300 + വാറ്റ് @ 12 . 5 %. കമ ന മ്പർ 2 , 3 , 10 
ഇവയ് ക്ക് രൂപ 400 + വാറ്റ് @ 12 . 5 %. കമ ന മ്പർ 9 - ന് 
രൂപ 500 + വാറ്റ് @ 12.5 %. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി- 3 മാസം. 
കരാറുകാരുടെ വിഭാഗം - എ , ബി, സി, ഡി. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും താഴെ 
ഒപ്പു വച്ച ആളിന്റെ ആഫീസിൽ നിന്നും ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന ദിവസം 1 മണിവരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ 
മണി ഓർഡറായോ അടച്ച് രേഖാമൂലം അപേക്ഷിക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ പൊതുമരാമത്തു 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത കരാറുകാർക്ക് മാത്രമേ 
ലഭിക്കുകയുള്ളു. 

ദർ ഘാസ് ഫോറങ്ങൾ കരാറുകാർ അന്യോന്യം 
കൈമാറുവാൻ പാടുള്ളതല്ല. പ്രവർത്തി ലഭിച്ച കരാറുകാരൻ 
എഗ്രിമെൻറുവയ്ക്കാതെ ഒഴിഞ്ഞുപോവുകയാണെങ്കിൽ ഈ 
കാരണംകൊണ്ട് വേറെ കരാറുകാരനെ ഏല്പിക്കേണ്ടിവന്നാൽ 
തൻമൂലം ഡിപ്പാർട്ടുമെന്റിനുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും 
ഒഴിഞ്ഞുപോകുന്ന കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 

മേൽ പ്രവർത്തികൾക്കു വേണ്ടി സമർപ്പിക്കുന്ന 
ദർ ഘാസുകളോടൊപ്പം നിർദ്ദേശിക്കപ്പെട്ട നിരതദ്രവ്യം 
കുറവില്ലാതെ അടക്കം ചെയ്യേണ്ടതാണ്. ടി തുക വിശദമായി 
ദ ർ ഘാസ് പ്രമാണത്തിൽ നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിൽ 
അസിസ്റ്റന്റ് എക് സികട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, കാഞ്ഞിരപ്പള്ളി യഥാവിധി 
സാക്ഷ്യപ്പെടുത്തിയതും ടെണ്ടർ എടുക്കുന്ന പ്രവർത്തിയുടെ 
പേരും ടെണ്ടറുകാരന്റെ പേരും വിലാസവും രേഖപ്പെടുത്തിയ 
വിധത്തിലും ആയിരിക്കണം. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി 
പാലിക്കപ്പെടാത്ത നിര തദവ്യം അസാധുവായി 
കണക്കാക്കപ്പെടുന്നതാണ്. 

- ദർഘാസ് സമർപ്പിക്കാനുദ്ദേശിക്കുന്ന കരാറുകാരൻ 
നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക കരാർ 50 രൂപ 
വിലയുള്ളമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതുമാണ്. 


200 


750 


750 


Gaz . No. 9 /2009 /DTP (PWD ). 


ദർഘാസ് പരസ്യം 


ഇതിൽ വീഴ്ച വരുത്തുന്ന കരാറുകാരുടെ ദർഘാസുകൾ 
തുറക്കുമ്പോൾ തന്നെ മറ്റു കാരണങ്ങൾ കണക്കാക്കാതെ 
നിരസിക്കപ്പെടുന്നതാണ്. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധി 
ച്ചുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 


നമ്പർ റ്റി. ബി.എസ്. ഡി . 16 /2008 -09. 2009 ഫെബ്രുവരി 12 . 

കേരള ഗവർണർക്കുവേണ്ടി കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചീനീയർ, തൃശ്ശൂർ- 20 താഴെപ്പറയുന്ന 
പണികൾക്ക് " ഡി ക്ലാസും ഉപരിയും യോഗ്യതയുള്ള 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
12 -3 -2009 വൈകുന്നേരം 4 മണി വരെ സ്വീകരിക്കുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- (ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, - അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കെട്ടിട വിഭാഗം, കാഞ്ഞിരപ്പള്ളി. - എഞ്ചിനീയർ. 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 

പേരും അടങ്കൽ തുകയും 


രൂപ് 


ദർഘാസ് പരസ്യം 


7 , 500 


- 7 , 500 


[ 28 / എഇഇ / 2008 -09) 
നമ്പർ ഡി . ബി - 534/ 2005. 

2009 ഫെബ്രുവരി 18. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട ഉപവിഭാഗം, കോട്ടയം താഴെ പറയുന്ന 
( പ്രവൃത്തികൾക്ക് 13 - 3 - 2009 വൈകുന്നേരം 4 മണിവരെ 
അംഗീ ക ത ക രാ റു കാ രിൽ നിന്നും ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

- രൂപ് 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
201/ എഇഇ / 2008 -09 - മിനി സിവിൽ സ്റ്റേഷൻ, 

കോട്ടയം - ജല വി ത ര ണ് സംവി ധാ നം 
ഏർപ്പെടുത്തുക - രൂപ 65,000 

1, 650 
2 202 /എഇഇ / 2008 - 09 - സിവിൽ സ്റ്റേഷൻ, 

കോട്ടയം - ജല വിതരണ സംവിധാനം 
ഏർപ്പെടുത്തുക - രൂപ 70,000 

1,750 
- 3 203 /എഇയ / 2008 -09 - മലങ്കര ക്വാർട്ടേഴ്സ് ജല 

വിതരണ സംവിധാനം ഏർപ്പെടുത്തുക - 
രൂപ് 75, 000 

1, 900 


2 ,500 


7 ,500 


138/ 2008 - 09 - തൃശ്ശൂർ ബിൽഡിംഗ്സ് ആന്റ് 
ലോക്കൽ വർക്ക്സ് സെൻട്രൽ സർക്കിൾ 
സൂപണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിന്റെ 
തെക്കുഭാഗത്ത് മേൽക്കൂരയുടെ ചോർച്ച 
നിർമ്മാർജ്ജനം പ്രത്യേക അടിയന്തിര അറ്റകുറ്റ 
പ്പണികളിൽപ്പെടുത്തി ചെയ്യുക രൂപ 3,00,000 
-- 139/ 2008- 09 - തൃശ്ശൂർ ഐ . എ .എസ്. ഇ . മെൻസ് 

ഹോസ്റ്റലിന്റേയും മെസ്സ് ഹാളിന്റേയും അടിയന്തിര 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 
140/ 2008- 09 തൃശ്ശൂർ എക്സൈസ് റെയിഞ്ച് 
ഓഫീസിന്റെ ( ഡിസ്ട്രിക്റ്റ് സ്റ്റോർ,പൂത്തോൾ) 
അടിയന്തിര പുനരുദ്ധാരണ പ്പണികൾ 
രൂപ 1,00,000 
141/ 2008 - 09 - തൃശ്ശൂർ രാമവർമ്മപുരത്തുള്ള 
ഗവൺമെന്റ് ഹിന്ദി ടീച്ചേഴ്സ് ട്രെയിനിംഗ് 
ഇൻസ്റ്റിറ്റ്യൂട്ട്- ലേഡീസ് ഹോസ്റ്റലിന്റെ ചോർച്ച 
നിർമ്മാർജ്ജന പണികൾ പ്രത്യേക അടിയന്തിര 
അറ്റകുറ്റപ്പണികളിൽപ്പെടുത്തി ചെയ്യുക - 
രൂപ 3,00,000 
5 142 / 2008 - 09 -തൃശ്ശൂർ പൂത്തോളിലുള്ള 

എക്സൈസ് കോമ്പൗണ്ടിലെ ബാറക്കിന്റെ 
പുനരുദ്ധാരണവും എക്സൈസ്ഓഫീസിനുവേണ്ടി 
ലാബ് ബിൽഡിംഗിന്റെ പ്രത്യേക അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ രൂപ 1,00,000 
-- 143 / 2008 - 09 - വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ 

കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ വിശ്രമ 
മുറിയുടെയും കുളിമുറിയുടെയും നിർമ്മാണം 
(പത്യേക അറ്റകുറ്റപ്പണികളിൽ പ്പെടുത്തി 
ചെയ്യുക - രൂപ 3,00,000 
7 144 / 2008 - 09- അണ്ടത്തോട് സബ് രജിസ്ട്രാർ 
ഓഫീസിന്റെ 2008 - 09 വർഷത്തെ വാർഷിക 
അറ്റകുറ്റപ്പണികൾ രൂപ് 32,500 
- 145/ 2008 -09 - ചാവക്കാട് പോലീസ് സ്റ്റേഷനു 

വേണ്ടി ടോയിലറ്റിന്റെ നിർമ്മാണം പ്രത്യേക 
അടിയന്തിര അറ്റകുറ്റപ്പണികളിൽപ്പെടുത്തി 
ചെയ്യുക - രൂപ 3,00,000 
9 146 / 2008 -09 ചാവക്കാട് ബുക്ക് ഡിപ്പോയുടെ 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 
- 147 /2008 - 09 - മാടക്കത്തറയിലുള്ള പൊങ്ങണംകാട് 
- ഫാമിലി വെൽഫെയർ സബ് സെന്ററിന്റെ 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ 1,00,000 


2 ,500 


6 


7 ,500 


1,900 


850 


204 /എഇഇ / 2008 -09 - റെസ്റ്റ്ഹൗസ്, കോട്ടയം 
ടോയ്ലറ്റു വ്യത്തിയാ ക്കലും പരി സര 
ശുചീകരണവും ചെയ്യുക - രൂപ 1,00, 000 2 , 500 
5 205 /എഇ/ 2008 - 09 - എൻ. ജി. ഒ. ക്വാർട്ടേഴ്സ്, 

മലങ്കര- സിവർ ലൈൻ, മാൻ ഹോൾ 
ഇവയുടെ ബ്ലോക്ക് മാറ്റുക - രൂപ 75,000 
206/എഇ/ 2008 -09 - ജി . ഒ . ക്വാർട്ടേഴ്സ് , 
മലങ്കര - സിവർ ലൈൻ, മാൻ ഹോൾ ഇവയുടെ 
ബ്ലോക്ക് മാറ്റുക - രൂപ 75, 000 

1, 900 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വി . നി . 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 1 വർഷം. 

ദർഘാസ് ഫോറ ങ്ങളും മറ്റ് വി വ ര ങ്ങളും ഈ 
ആഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
ദർഘാസ് ദിവസം ഒരു മണിവരെയും ലഭിക്കുന്ന താ ണ് . 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ആ ഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


8 


7,500 


7 ,500 


2,500 


ബിൽഡിംഗ്സ് 
സബ് ഡിവിഷൻ, കോട്ടയം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


ദർഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 3, 5 , 10 
ഇവയ്ക്ക് രൂപ 400 + 50 , കമനമ്പർ 7 - ന് രൂപ 300 + 50 , 
മറ്റുള്ളവയ്ക്ക് രൂപ 600 + 75. 


നിർമ്മാണ കാലാവധി കമനമ്പർ 3, 5,7 , 10 ഇവയ്ക്ക് 
1 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


ദർ ഘാസിൽ പങ്കെടുക്കുന്ന കരാറുകാർ ടാർ 
കൊണ്ടുവരുന്നതിനാവശ്യമായ ചുരുങ്ങിയത് 2 ടാങ്കർ ലോറി 
യെങ്കിലും സ്വന്തമായിരിക്കണം. ആയതിന്റെ കൈവശാവകാശ 
സർട്ടിഫിക്കറ്റോ വാടക കരാറിന്റെ പകർപ്പോ 
സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ദർഘാസിൽ പങ്കെടുക്കുവാൻ 
അവകാശമുണ്ടായിരിക്കുകയുള്ളു. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
തൃശ്ശൂർ. 

എഞ്ചിനീയർ. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡ്സ് ഡിവിഷൻ, 
പാലക്കാട്. 


- (ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


(1) 


3 , 400 


നമ്പർ ഡി4- ടി .എൻ. 21/2008 - 09. 2009 ഫെബ്രുവരി 11 . നമ്പർ ഇ .എസ്. ഡി.( പി ) ടി /5 / 2008- 09. 2009 ഫെബ്രുവരി 9. 

കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, - കേരള ഗവർണ്ണർക്കു വേണ്ടി പാലക്കാട് ഇലക്ട്രിക്കൽ 
റോഡ്സ് ഡിവിഷൻ, പാലക്കാട് താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് - സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 18 - 3 - 2009 വൈകുന്നേരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത ഇലക്ട്രിക്കൽ കരാറുകാരിൽ 
4 മണിവരെക്ഷണിച്ചുകൊളളുന്നു . 

നിന്നും 10 - 3- 2009 വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ 

ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ അന്നേദിവസം 3.30 - ന് 
ദർഘാസ് നമ്പരും 

നിരത 
| ക്രമ 

തുറക്കുന്നതായിരിക്കും. 
- പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് കമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ 
1 167 / 2008 - 09 - എണ്ണ ശുദ്ധീകരണ ശാലയിൽ 

( 2 ) 

( 3 ) 
നിന്നും 2009- 10 വർഷത്തേക്ക് ബൾക്ക് ടാർ 

പാലക്കാട് ബിഗ് ബസാർ ഹയർ സെക്കണ്ടറി 
സെക്ഷൻ സ്റ്റോറിൽ ആവശ്യാനുസരണം 

സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന ക്ലാസ് 
കൊണ്ടുവന്ന് വീടുകളിൽ നിറയ്ക്കുന്നതിന് - 

മുറികളുടെ (1 -ാം നില ) വൈദ്യുതീകരണം - 
ഷൊർണ്ണൂർ സെക്ഷ ൻ രൂപ 12 ,92 ,000 

32,300 രൂപ 80 ,000 

2 ,000 
2 168 / 2008 - 09 - ടി ടി ചിറ്റൂർ - 

2 ടി ലാബ് കം ഓഫീസിന്റെ വൈദ്യുതീകരണം - 
സെക്ഷ ൻ രൂപ 14,19,000 

35,500 

-- രൂപ് 1,35,000 
3 169 / 2008 - 09 ടി ടി ആലത്തൂർ - 

3 പാലക്കാട് പി . എം . ജി. എച്ച്. എസ്. സ്കൂളിൽ 
സെക്ഷ ൻ രൂപ 8,55,000 

21, 400 

പുതിയതായി നിർമ്മിക്കുന്ന സയൻസ് ലാബ് 
4 170/ 2008 - 09 - ടി ടി പാലക്കാട് - വൈദ്യുതീകരണം രൂപ 54,000 

1, 350 
സെക്ഷ ൻ രൂപ 9,79,000 

24, 500 

മ ല മ്പു ഴ റീജിയണൽ കോഴി വളർ ത്ത ൽ 
5 171 / 2008- 09 - ടി ടി മണ്ണാർക്കാട് - 

കേന്ദ്രത്തിലെ പുതിയതായി നിർമ്മിക്കുന്ന 
സെക്ഷ ൻ രൂപ 15,00,000 

ഹാച്ചറി കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം - 
37 ,500 
രൂപ 50,000 

1,250 
6 172 / 2008- 09 - എണ്ണ ശുദ്ധീകരണ ശാലയിൽ 

5 ടി ജനറേറ്റർ മുറിയും വിൽപ്പന കൗണ്ടറിന്റെയും 
നിന്നും 2009 -10 വർഷത്തേക്ക് ഡമ്മുകളിൽ 

വൈദ്യുതീകരണം രൂപ 20 ,000 
നിറച്ച് ടാർ റോഡ്സ് ഡിവിഷന്റെ കീഴിലുള്ള 
വിവിധ താലൂക്കിലെ സെക്ഷൻ കോംപൗണ്ടിൽ 

6 ടി ഫീഡ് സ്റ്റോർ കെട്ടിട ത്തി ന്റ 
കേടുകൂടാതെ തൽസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നു . 

- വൈദ്യുതീകരണം രൂപ 25,000 
നിരത്തിവയ്ക്കുന്നതിന് രൂപ 15,00, 000 

37, 500 

-- ടി ല യ ർ ഷ ഡി ഇ ന്റെ ( ന മ്പ ർ 1 ) 
ദർഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1 - ന് 

വൈദ്യുതീകരണം രൂപ 50,000 

1, 250 
രൂപ 2 , 000 + വി . നി ., കമനമ്പർ 2 - ന് രൂപ 2,200 + വി. നി ., - ടി ല യ ർ ഷ ഡി ന്റെ ( നമ്പർ 2 ) 
ക്രമനമ്പർ 3 - നും 4 - നും രൂപ 1,500 + വി. നി., ക്രമനമ്പർ 5 - നും 

വൈദ്യുതീകരണം രൂപ 50 ,000 

1, 250 
6 - നും രൂപ 2,300 + വി . നി . 

- നെന്മാറ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ 
- ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം 1 മണിവരെ ഈ 

അഡീഷണൽ ബ്ലോക്ക് വൈദ്യുതീകരണം - 
ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച് രൂപ 41,523 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായി 

10 നന്ദിയോട് വെറ്ററിനറി ആശുപത്രിയുടെ 
രിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽനിന്നും 

വൈദ്യുതീകരണം രൂപ 2,00,000 

5, 000 
പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


500 


650 


1, 100 


- ( 2 ) 


2 ,500 


11 പാലക്കാട് ജില്ലാ ആശുപത്രി- ഗവൺമെന്റ് 

നഴ്സിംഗ് സ്കൂൾ-പുതിയ ക്ലാസ് റൂം , ലാബ് 
എ ന്നി വ യു ട വ ദ തീ ക ര ണം 
രൂപ 1, 00, 000 
12 ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ 
ഫിസിക്സസ് ലാബ് ( പഴയ പ്രീഡിഗ്രി) പുനർ 

വൈദ്യുതീകരണം രൂപ 50, 000 
13 പാലക്കാട് ജില്ലാ പോലീസ്ഓഫീസിലെ കം 

ഡിറ്റാച്മെന്റ്, നർക്കോട്ടിക് സെൽ, വനിതാ സെൽ 
എന്നിവയുടെ വൈദ്യുത അറ്റകുറ്റപ്പണികൾ - 
രൂപ 39,000 


1, 250 


1,000 


14 ടി കമ്പ്യൂട്ടർ റൂം പുനർവൈദ്യുതീകരണം - 

രൂപ 14,200 


400 


350 


400 


250 


250 


15 ടി കമ്പ്യൂട്ടർ സെൽ അധിക വൈദ്യുതീ 

കരണം - രൂപ 14 ,000 
16 ടി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ ട്യൂബും 

ഫാനും സ്ഥാപിക്കൽ രൂപ 15 ,000 
17 ടി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ കേടുവന്ന 

വി. ഡി. ബി. മാറ്റി സ്ഥാപിക്കൽ രൂപ 8, 900 
18 ആലത്തൂർ റെസ്റ്റ് ഹൗസിലെ വൈദ്യുത 

അറ്റകുറ്റപ്പണികൾ രൂപ 9,500 
പാലക്കാട് മുട്ടികുളങ്ങര കെ . എ . പി. ക്യാമ്പിലെ 
കേടുവന്ന എൽ. റ്റി. പോസ്റ്റ് മാറ്റി 

സ്ഥാപിക്കൽ --രൂപ 12 ,200 
20 പാലക്കാട് എ . ആർ. ക്യാമ്പിലെ സോഡിയം 

ലാമ്പുകളുടെഅറ്റകുറ്റപ്പണികൾ രൂപ 14 ,000 
21 പാലക്കാട് സബ് ട്രഷറിയിൽ വാട്ടർ കൂളറിന് 

പവർ പ്ലഗ് സ്ഥാപിക്കൽ രൂപ 9,200 
22 പാലക്കാട് കല്ലേപ്പുളിഎൻ. ജി. ഒ. കാർട്ടേഴ്സിലെ 
- ടി 2/ 2 പുനർ വൈദ്യുതീകരണം 
രൂപ 15,000 


PRE - QUALIFICATION TENDER NOTICE 
| No , D14/TN/16 /2008- 09 . 

19th January 2009. 
Bids from Contractors /Firms for Pre- qualification with 
tenders are invited by the Superintending Engineer, PWD 
(Buildings and Local Works), North Circle, Kozhikode for 
the following Projects. 

1. Tender No. and Name of work — 25 /SENC — 
Construction of Mini Civil Station at Kuttippuram in 
Malappuram District. 

Total P. A . C . - Rs. 215 lakhs. 
Period of completion - 18 months. 

The Project include the following items of works — 
Three Storied building with Basement Floor with R . C . C . 
framed structure , Wall of Laterite Masonry and RCC 
foundation for Main Building, providing Water Supply 
and Sanitary arrangements and Borewell 25000 Litre 
Capacity Underground Sump, RCC Retaining Wall, 
Compound Wall and Gate including Electrification of 
Building. 

2 . Tender No. and Name of work — 26 /SENC 
Construction of Mini Civil Station at Koduvally in 
Kozhikode District. 

Total P. A . C . - Rs. 335 lakhs. 
Period of completion — 24 months. 

The Project include the following items of works 
Three Storied building with R . C . C . framed structure with 
Wall of Laterite Masonry and RCC foundation for 
Building, providing Water Supply and Sanitary 
arrangements , Compound Wall , Gate, Internal Roads and 
Electrification of Building etc . 

- 3 . Tender No . and Name of Work - 27/ SENC . 
H & FWD — Construction of Building for Hostel for 
- Women attached to Dental College, Kozhikode. 

Total P . A . C . - Rs. 415 lakhs. 
Period of completion - 24 months. 

The Project include the following items of works 
Three Storied building with R . C . C . framed structure with 
Wall of Laterite Masonry and RCC foundation for 
Building, providing Water Supply and Sanitary 
arrangements and Electrification of Building. 

Earnest Money Deposit - Rs. 50,000 . 
Cost of tender forms -Rs. 25, 000 + VAT. 

Date and time of sale of tender forms — From 
2 - 3-2009 to 5 -3- 2009 upto 1 p. m . 

Last date and time of receipt of tender documents — 
13 -3-2009 upto 4 p. m . 

The tender is invited for carrying out Civil and 
Electrical Works together. The electrical items of the work 
is to be executed by an Electrical Contractor, who is to be 
got proposed by the Civil Contractor, belonging to the 
respective class, eligible for taking up electrical works of 


350 


350 


250 


400 


ക മ ന മ്പർ 1, 2, 3, 10 , 11 എന്നീ പ്രവ്യത്തികളുടെ 
( പ്രമാണങ്ങൾക്ക് 400 രൂപയും മറ്റു പ്രവൃത്തികൾക്ക് 300 
രൂപയും വിൽപ്പന നികുതിയുമാകുന്നു . പ്രവൃത്തികൾ 
തീർക്കേണ്ട കാലാവധി 9 മാസം. ദർഘാസ് പ്രമാണം 
വിൽക്കുന്ന അവസാന തീയതി 10 - 3 - 2009 ഉച്ചയ് ക്ക് 
1 മണിവരെ. ദർഘാസിനോടൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
ഒരു (പാഥമിക എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് അടക്കം 
ചെയ്യേണ്ടതാണ്. ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത് 
വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇലക്ട്രിക്കൽ 
സബ് ഡിവിഷൻ, 
പാലക്കാട്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


the notified amount of work , as per norms prevailing in 
PWD. The offered rate in case of that part of the 
schedule specifying eletrical items need be quoted by the 
Civil and Electrical Contractors together. The lowest offer 
will be decided considering the values of work to be 
executed both Civil and Electrical Works, together as per 
the proposed tender rates. For the electrical part of the 
work , separate agreement is to be executed by the 
Electrical Contractor. 

‘ A ’ Class Contractors/ Firms registered within State 
PWD having experience in the Construction Works of 
similar nature and also consider themselves capable of 
taking up the construction of major building can obtain 
Pre - qualification bids and tender schedules from the Office 
of the undersigned on dates noted on payment of cost 
specified and on production of the Original Registration 
Card with request for documents along with the following 
relevant records duly attested by an Officer not below the 
rank of Executive Engineer to prove their eligibility. 
List of Minimum T and P under their Possession 
1. Lorry / Tipper 

- 3 Nos. 

3 
2 . Hoist 


receipt of Pre - qualification bids and tenders. The 
Department will not responsible for any delay or lose in 
delivery by post. 

The Pre- qualification bids only will be opened (on 
the same day on the last date fixed for receipt of 
Pre - qualification bids /tender documents ) at the time 
notified and will be submitted to the Chief Engineer s 
Committee for scrutiny and finalisation of Pre- qualification . 
The cover containing tender schedule of Pre - qualified 
tenders only will be opened after the finalisation of 
Pre - qualification bids by the Cheif Engineer s Committee . 

The date and time of opening of the tender will be 
intimated to the Pre - qualified Contractors / Firms concerned 
in time. The tenders of those who have not become 
qualified will not be considered on any account. The 
pre - qualification bids of the Contractors/ Firms without the 
required EMD of Rs. 50 , 000 duly pledged in the name of 
undersigned and the Preliminary Agreement in Stamp 
Paper worth Rs. 50 will be summarily rejected . 

While executing the Agreement for the work by 
selected tenderer, Security Deposit and 10 % of the 
contract amount in the Form of Bank Guarantee should be 
given . 

Kerala State Construction Corporation and Labour 
Contract Co - operative Societies will be allowed a price 
preference of 10 % over other tenders . 

The conditions in G . 0 . (P ) 84 /97/PW & T dated 
19 - 8 - 1997 and all other conditions prevailing in PWD 
regarding the Pre - qualification bids and tender documents 
will remain unchanged and are equally applicable to the 
above works also . The undersigned reserves the right to 
reject all or any of the tenders of Pre- qualification bids 
without assigning any reason . 


3 . Cement concrete mixter 


4 . 


Vibrator 


TLLLLLL 


5 . Pump 


2 


6 . Generator 
7. Scaffolding 
8. Shuttering 


— As per requirement 


A certificate to the effect that they have satisfactorily 
completed a Government work of similar nature (Buildings) 
costing 40 % of the estimate PAC during last five financial 
years. The tender documents will be issued only on 
production of this certificate. The details of essential 
documents required will be supplied with the tender 
documents. Necessary documentary evidence should be 
submitted with the tender. Otherwise it will be rejected . 
Those who are proposed to complete the work timely 
under the existing circumstances ( including financial) only 
need to submit the tenders . 

All the tenderer should attend the Pre-bid meeting 
convened prior to the last day of receipt of the tender. 

A big sealed cover containing ( 1) the filled up and 
signed Pre - qualification bids (4 copies ) along with all the 
required proforma, questionnaries and certificate in one 
cover. (2 ) Earnest Money Deposit and preliminary 
agreement in One cover and ( 3 ) tender documents in 
which the rate is quoted in another sealed cover and also 
superscribing the name of the work send only by 
Registered Post should reach the Office of the 
undersigned before 4 p . m . on the last date fixed for the 
Gaz. No. 9/2009/DTP (PWD ) 


- ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ വർക്ക് സ് വിഭാ ഗം 
ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തവരും താഴെ സൂചിപ്പിച്ച വിഭാഗ 
ത്തിലുള്ള പവ്യ ത്തി കൾ ഏറ്റെടുത്ത് നട ത്തുന്നതിന് 
പരിചയസമ്പന്നരും സാമ്പത്തിക ശേഷിയുള്ളവരുമായ ‘ എ ’ 
ക്ലാസ്സ് കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക്മുൻ യോഗ്യതാ നിർണ്ണയത്തിനും 
പ്രവൃത്തിക്കുമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

1. BÖrem MMOJO LOJo00205 G01020 
25 / 09 m . m . 2010 . Ml.-02191300 Bleolo A2010 /1200 elml 
സിവിൽ സ്റ്റേഷനുവേണ്ടി കെട്ടിട നിർമ്മാണം. 

Colaj oml0209 2101 B3 08 — BO 8. ml. m1. 
ഫൗണ്ടേഷൻ, പബലിത ചട്ടക്കൂട്ടിൽ സിമന്റ് ചാന്തിൽ ചെങ്കല്ല് 
ഭിത്തിയിൽ മൂന്നുനില കെട്ടിടവും, തറ നിലയും, ശുദ്ധജല 
വിതരണം, സാനിറ്ററി സൗകര്യങ്ങൾ, കുഴൽക്കിണർ എന്നീ 
Lovelycool 30, 25, 000 engolong mooi, MOODMM slom ), 
ചുറ്റു മതിൽ, ഗെയിറ്റ്, കെട്ടിട ത്തിന്റെ വൈദ്യു തീകരണം 
220elbou. 

Cros . 08 Masool 215 eldho. 
( lujol MIDAGM Abelow18 2ɔno. 


2. ദർഘാസ് നമ്പരും പവ്യ ത്തിയുടെ പേരും 
26/എസ്. ഇ . എൻ. സി. - കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി 
മിനി സിവിൽ സ്റ്റേഷനുവേണ്ടി കെട്ടിട നിർമ്മാണം. 

| പവ ത്തി യു ടെ വി വ ര ങ്ങ ൾ - ആർ. സി . സി . 
ഫൗണ്ടഷ ൻ , പബ ലിത ചട്ട ക്കൂ ട്ടിൽ സിമന്റ് ചാന്തിൽ 
ചെങ്കല്ലിൽ മൂന്നു നില കെട്ടിടവും ശു ദ്ധജല വിതരണം, 
സാനിറ്ററി സൗകര്യങ്ങൾ, ചുറ്റുമതിൽ, ഗെയിറ്റ്, ഇന്റേണൽ 
റോഡുകൾ, കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം മുതലായവ. 

അടങ്കൽ തുക - രൂപ 335 ലക്ഷം. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 24 മാസം. 


മുൻ യോഗ്യതാ നിർണ്ണയത്തിന് അവശ്യം വേണ്ട പ്രധാനപ്പെട്ട 
രേഖകളുടെ വിവരങ്ങൾ ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 
നൽകുന്നതാണ്. അതിനുവേണ്ടതായ തെളിവുരേഖകളോടൊപ്പം 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടതും അല്ലാത്തപക്ഷം നിരസിക്കുന്ന 
തുമാണ്. നിലവിലുള്ള സാഹചര്യങ്ങളിൽ ( സാമ്പത്തികമടക്കം) 
സമയബന്ധിതമായി മേൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ 
തയ്യാറുള്ള കരാറുകാർമാത്രം ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 

സിവിൽ - ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് ഒന്നിച്ചാണ് 
ദർഘാസുകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ 
അതിന്റെ അടങ്കൽ അനുസരിച്ച് കേരളാ പൊതുമരാമത്ത് 
വകുപ്പിൽ നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം അർഹതയുള്ള 
ക്ലാസ് ഇലക്ട്രിക്കൽ കരാറുകാരൻ മുഖേന നടത്തപ്പെടേണ്ട 
താണ്. ആയതിനാൽ ദർഘാസ് ഷെഡ്യൂളിലെ ഇലക്ട്രിക്കൽ 
പ്രവൃത്തികൾക്ക് സിവിൽ കരാറുകാരനും കൂടാതെ സിവിൽ 
കരാറുകാരൻ നിർദ്ദേശിക്കുന്ന ഇലക്ട്രിക്കൽ കരാറുകാരനും 
ചേർന്ന് നിരക്ക് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഉറപ്പിക്കുന്നത് 
സിവിൽ - ഇലക് ടിക്കൽ (പ്രവൃത്തികളുടെ ചേർന്നുള്ള 
മൊത്തം തുക അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കുന്നതാണ്. 
ഇല ക് ടി ക്ക ൽ പവ്യ ത്തി കൾക്ക് നിർദ്ദേ ശി ക്ക പ്പെട്ട 
ഇലക്ട്രിക്കൽ കരാറുകാരൻ പ്രത്യേകം ഉടമ്പടി സമർപ്പിക്കേണ്ട 
താണ്. 


3 . ദർഘാസ് നമ്പരും പ വ ത്തിയുടെ പേരും 
27 /എസ്. ഇ . എൻ. സി . - ആരോഗ്യ കുടുംബക്ഷേമ പദ്ധതി, 
കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാമ്പസിൽ ഡെന്റൽ 
കോളേജ് വനിതകൾക്കായി ഹോസ്റ്റൽ നിർമ്മാണം. 

( പ്രവൃ ത്തി യു ടെ വിവ ര ങ്ങ ൾ - ആർ. സി . സി . 
ഫൗണ്ടേഷൻ, പബലിത ചട്ടക്കൂ ടിൽ സിമന്റ് ചാന്തിൽ 
ചെങ്കല്ലിൽ മൂന്നുനില കെട്ടിടവും ശു ദ്ധജല വിതരണം, 
സാനിറ്ററി സൗകര്യങ്ങൾ, കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം 
മുതലായവ. 

അടങ്കൽ തുക -രൂപ 415 ലക്ഷം. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 24 മാസം. 
നിരതദ്രവ്യം -രൂപ 50,000 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 25, 000 + വാറ്റ്. 

ദർഘാസ് പ്രമാണത്തിന്റെ വിൽപ്പന തീയതിയും 
സമയവും - 2 - 3- 2009 മുതൽ 5 - 3- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് പ്രമാണങ്ങൾ സ്വീക രിക്കുന്ന അവ സാന 
തീയതിയും സമയവും 13- 3 - 2009 വൈകുന്നേരം 4 മണിവരെ. 

- നിബന്ധനകളുടെ ലഘു വിവരണം 
- ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം അസ്സൽ 
രജിസ്ട്രേഷൻ കാർഡ് ഹാജരാക്കേണ്ടതും എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യറുടെ പദ വി യിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ 
സാക്ഷ്യപ്പെടുത്തിയ താഴെപ്പറയുന്ന രേഖകൾ കൊണ്ടുവരേണ്ട 
തുമാണ്. 


അത്യാവശ്യം കൈവശം വേണ്ടുന്ന പണിയായുധങ്ങളും 

വാഹനങ്ങളുടെയും ലിസ്റ്റ് 


പൂ രി പ്പിച്ച ചോദ്യാ വ ലി ക ള ട ങ്ങിയ മുൻ യോഗ്യതാ 
ഫോറങ്ങളും ( നാലു കോപ്പി) ഒരു കവറിലും നിരതദ്രവ്യം, 
പ്രാഥമിക ഉടമ്പടി എന്നിവ ഒരു കവറിലും പ്രവൃത്തിക്കുള്ള 
നിരക്ക് എഴുതിയ ദർഘാസ് മറ്റൊരു കവറിലും (മുദ്രവച്ച്) 
അടക്കം ചെയ്ത് പ്രവൃത്തിയുടെ പേരും മറ്റും യഥാ വിധി 
കവറിന് മുകളിൽ എഴുതിയ ദർഘാസ് പ്രമാണങ്ങൾ താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ ലഭിക്കേണ്ട 
അ വ സാന തീയതിയിൽ 4 മണിക്ക് മുമ്പായി എത്തുന്ന 
വിധത്തിൽ രജിസ്റ്റർ ചെയ്ത്മാത്രം അയച്ചിരിക്കേണ്ടതാണ്. 
തപാൽ തകരാറുമൂലമോ മറ്റ് ഏതെങ്കിലും കാരണവശാലോ 
നിശ്ചിത സമയം കഴിഞ്ഞ് കിട്ടുന്ന ദർഘാസുകൾക്ക് ഈ 
ഡിപ്പാർട്ട്മെന്റ് യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
കാരണ വശാൽ സർക്കാർ പൊതുഅവധി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസംവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. പ്രവൃത്തിക്കുവേണ്ടിയുള്ളമുൻ യോഗ്യതാ 
ഫോറത്തോടൊപ്പം 50 രൂപയുടെ മുദ്രക്കടലാസിൽ എഴുതി 
ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടിയും 50, 000 രൂപയിൽ കുറയാത്ത 
തുകയ്ക്കുള്ളനിര ത ദ വ്യവും ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . 
നിരതദ്രവ്യം, കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് നോർത്ത് 
സർക്കിൾ, ബിൽഡിംഗ് സ് ആന്റ് ലോക്കൽ വർക് സ് 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ നിക്ഷേപിച്ചതോ പണയ 
പ്പെടുത്തിയതോ ആയിരിക്കണം. മുൻ യോഗ്യതാ നിർണ്ണയത്തി 
നുള്ള പ്രമാണങ്ങൾ മാത്രം ദർഘാസ് സ്വീകരിക്കുന്നതിന് 
നിശ്ചയിച്ച അവസാന ദിവസം വൈകിട്ട് 4. 30 - ന് തുറക്കുന്നതും 
പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ കമ്മിറ്റിയുടെ 
പരിഗണനയ്ക്കും അംഗീകാരത്തിനും അയയ്ക്കുന്നതുമാണ്. 
ഇപ്രകാരം മുൻഗണന നിശ്ചയിച്ച് അംഗീകരിച്ച കരാറുകാരുടെയും 
സ്ഥാപനങ്ങളുടെയും ദർഘാസുകൾ മാത്രമേ പിന്നീട് തുറന്ന് 
പരി ശോ ധി ക്കു ക യു ള്ളു . യോഗ്യതാ നിർണ്ണ യ ത്തിൽ 
ഉൾ പ്പെടാത്ത കരാറു കാ രു ടെയും സ്ഥാപ ന ങ്ങ ളു ടെയും 
ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കുന്നതാണ്. 

തെരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ പ്രവൃത്തിക്കാ 
വശ്യമായ ഉടമ്പടി ഒപ്പു വയ്ക്കുമ്പോൾ ഉടമ്പടി തുകയുടെ 
10 % (പത്ത് ശത മാ നം ) ബാങ്ക് ഗ്യാരന്റി സെക്യൂ രിറ്റി 
- ഡെപ്പോസിറ്റ് സഹിതം സമർപ്പിക്കേണ്ടതാണ്. 


| 


|| 


||| 


| 


1. ലോറി/ടിപ്പർ 

എണ്ണം 
2. ഹോയിസ്റ്റ് 
- സിമന്റ് കോൺക്രീറ്റ് മിക്സർ 
4. വൈബ്രേറ്റർ 
5 . പമ്പ് 

3 , 
6. ജനറേറ്റർ 

- 2 ,, 
7. ഫോം വർക്ക് 

ആവശ്യമുള്ളത് 
8. സ്കാഫോൾഡിംഗ് 

അടങ്കൽ തുകയുടെ 40 ശത മാ ന ത്തിൽ കുറയാത്ത 
സമാന സ്വഭാവമുള്ള ( കെട്ടിടങ്ങളുടെ) ഒറ്റ പ്രവൃത്തി കഴിഞ്ഞ 
5 വർഷത്തിനുള്ളിൽ ചെയ്ത് തീർത്ത് സാക്ഷ്യപ്പെടുത്തിയ 
രേഖകൾ. ഈ രേഖ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ദർഘാസ് 
ഫോറ ങ്ങൾ വി ത രണം ചെയ്യു ക യു ള്ളൂ . ദർഘാ സുകൾ 
സ്വീക രിക്കുന്ന ദിവ സ ത്തിന് മുമ്പായി ഈ ഓഫീസിൽ 
ചേരുന്ന പീ - ബിഡ് മീറ്റിം ഗിൽ ദർഘാസ് പമാ ണ ങ്ങൾ 
വാങ്ങിയ എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. 


( 2) 


450 


1,900 


യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
ദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും ബന്ധപ്പെട്ടവരെ 
മുൻകൂട്ടി അറി യി രു ന്ന താ യി രി ക്കും . കേരള 
കൺസടക് ഷൻ കോർപ്പറേഷൻ, ലേബർ കോൺടാക്റ്റ് 

കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയ്ക്ക് നിലവിലുള്ള 
സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് അനുവദനീയമായ എല്ലാ 
ആനു കൂ ല്യ ങ്ങളും ബാധ ക മാ യി രിക്കും. 19 - 8 - 1997 - ലെ 
ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി. ഒ. ( പി.) 84 /97/ പി. ഡബ്ല . ഡി. 
ആന്റ് റ്റി. യിൽ പറയുന്ന എല്ലാ നിബന്ധനകളും ടെണ്ടർ പരി 
ഗണിക്കുന്നതിനുള്ള മറ്റ് അനുബന്ധ നിയമങ്ങളും ഈ ദർഘാ 
സുകൾക്കും ബാധകമായിരിക്കും. യാതൊരു കാരണവും 
കാണിക്കാതെ ദർഘാ സു കൾ നിര സി ക്കു ന്ന തി നുള്ള 
അ വ കാ ശ വും താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഓഫീസർക്ക് 
ഉണ്ടായിരിക്കേണ്ടതാണ്. 


- 7 കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിലെ 

അഡ്ഹോക്ക് കോർട്ട് --രൂപ 18 ,000 
- 8 കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ 

കോളേജ് രൂപ 75,000 
കോഴിക്കോട് ചേവായൂരിലുള്ള ഗവൺമെന്റ് 
ലിസി ഹോസ്പിറ്റലിലെ റസിഡൻഷ്യൽ 
ബിൽഡിംഗ് - രൂപ 67,000 
- കോഴിക്കോട് തിരുത്തിയാടിലുള്ളആൺകുട്ടി 
കളുടെ പോസ്റ്റ് മെട്രിക്ക് ഹോസ്റ്റൽ - 
രൂപ 74,000 


1,700 


10 


1, 850 


11 


( Sd.) 


Office of the Superintending 
Engineer , Buildings and 
Local Works , North Circle , 
Kozhikode. 


Superintending Engineer. 
(For and on behalf of the 

Governor of Kerala ). 


കോഴിക്കോട് ചേവായൂരിലുള്ള ഗവൺമെന്റ് 
ലപസി ഹോസ്പിറ്റലിലെ നോൺ 
റസിഡൻഷ്യൽ ബിൽഡിംഗ് - രൂപ 1,39,000 


3 ,500 


800 


12 കോഴിക്കോട് കുന്ദമംഗലത്തുള്ള സബ് 

ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയും 

പോലീസ് സ്റ്റേഷനും രൂപ 32,000 
13 കോഴിക്കോട് ചേവായൂരിലുള്ള ഗവൺമെന്റ് 

സർവന്റസ് ലേഡീസ് ഹോസ്റ്റൽ 
രൂപ 68 ,000 


1,700 


ലഘു ദർഘാസ് പരസ്യം 
നമ്പർ ഡി1/ ടി.എൻ.2 / 2009. 

2009 ഫെബ്രുവരി 12. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട ഉപവിഭാഗം, കോഴിക്കോട്- 20 താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് 12 - 3 -2009 വൈകുന്നേരം 4 മണി 
വരെ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേദിവസം വൈകുന്നേരം 4 .30 - ന് തുറ ക്കു ന്ന താ ണ്. 
ദർ ഘാസ് ഫോറ ങ്ങ ൾ 11 - 3 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ 
കൊടുക്കുന്നതായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില – ക്രമനമ്പർ 1- നും 3- നും 
രൂപ 600 + വി . നി., ക്രമനമ്പർ 7 - നും 12 - നും രൂപ 300 + വി. നി . 
മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി . 


- പ്രവൃത്തിയുടെ കാലാവധി കമ നമ്പർ 1- നും 3 - നും 
2 മാസം, മറ്റുള്ളവയ്ക്ക് 1 മാസം. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


( 2 ) 


- (3 ) 


- ദർഘാസുകൾ സംബന്ധിച്ച് എല്ലാ നിബന്ധ ന കളും 
മേൽപ്പറഞ്ഞ പ്രവർത്തികൾക്ക് ബാധകമായിരിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 


7 ,500 


- കോഴിക്കോട് നഗരം വില്ലേജ് ആഫീസിനു 
അടിയന്തിര പുനരുദ്ധാരണ പ്രവർത്തികൾ - 
രൂപ 3, 00 , 000 
- കോഴിക്കോട് ആർട്സ് ആന്റ് സയൻസ് 

കോളേജിലെ പെൺകുട്ടികളുടെഎൻ. സി. സി . 
ആഫീസിന് കോൺക്രീറ്റ് തട്ടുകൾ ഉണ്ടാക്കലും 
വാതിൽ, ജനവാതിൽ, നിലം തുടങ്ങിയവക്ക് 
റിപ്പയർ പ്രവർത്തികളും - രൂപ 75,000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


1,900 


ദർഘാസ് പരസ്യം 


7 , 300 


നമ്പർ ഡി2/ ടി. ഡി . 4 / 2008 - 09. 


2009 ഫെബ്രുവരി 12. 


3 കോഴിക്കോട് ജില്ലാമൃഗാശുപത്രിയുടെ 
മുറ്റത്ത് ഇന്റർലോക്കിംഗ് സിമന്റ് ബ്ലോക്ക് 
ഇടുന്ന പ്രവർത്തി- രൂപ 2,91,000 

വാർഷിക അറ്റകുറ്റപ്പണികൾ 2008- 09 
4 കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിലെ 

(പഴയ കെട്ടിടം ) - രൂപ 1,20,000 
5 കോഴിക്കോട് കോർട്ട് കോംപ്ലക്സസിലെ 

- (പുതിയ ബ്ലോക്ക് - രൂപ 1,50,000 
6 ജില്ലാ കോടതിയോടനുബന്ധിച്ചുള്ളജുഡീഷ്യൽ 

ഓഫീസർമാരുടെ ക്വാർട്ടേഴ്സ് - രൂപ 2,00, 000 


3, 000 


- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ, കാസറഗോഡ് 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ദർഘാസുകൾ 12 -3 - 2009 

വൈകുന്നേരം 4 മണിവരെക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേ ദിവസം 4.30-മണിക്ക് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ 
ഹാജരുള്ള കരാ റു കാ രുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതായിരിക്കും. 


- 3,750 


5,000 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


(1) 


( 3 ) 


- 12 ഫയർ ആന്റ്റസ്ക് സ്റ്റേഷൻ, കാസറഗോഡ് 

തകർന്ന കോമ്പൗണ്ട് വാൾ നിർമ്മാണം - 
രൂപ 2,50, 000 


6 ,250 


1 റെസ്റ്റ്ഹൗസ്, കാസറഗോഡ് കോൺഫറൻസ് 
ഹാൾ ഫാൾസ് സീലിങ്ങിന്റെ പണികൾ - 
രൂപ 75,000 


1, 875 


13 ഗവൺമെന്റ് ഐ . ടി . ഐ ., കാസറഗോഡ്- 
ഫസ്റ്റ് ഫ്ളോർ പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
പെയിന്റിംഗ് ആന്റ് റിപ്പയർ - രൂപ 3,00,000 


7 , 500 


2 പോലീസ് ക്വാർട്ടേഴ്സ് ബിൽഡിംഗ്,മഞ്ചേശ്വരം 

ഡോർ നമ്പർ- 132 - പ്രത്യേക അറ്റകുറ്റ 
പണികൾ - രൂപ 70,000 


1,750 


14 സബ്രഷറി ഓഫീസ് ബിൽഡിംഗ്,മഞ്ചേശ്വരം 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ 3, 00,000 


| 7 , 500 


3 ജി . പി. എം . കോളേജ്മഞ്ചേശ്വരം, ലേഡീസ് 

ആന്റ് ജെന്റ് സ് ടോയലറ്റ് പ്രത്യേക അറ്റകുറ്റ 
പണികൾ - രൂപ 75, 000 


1, 875 


15 റെസ്റ്റ്ഹൗസ്, കാസറഗോഡ്- കോൺഫറൻസ് 

ഹാൾ ഫിനിഷിംഗ് വർക്ക് പ്രത്യേക അറ്റകുറ്റ 
പണികൾ - രൂപ 2, 85 ,000 


4 ഗവൺമെന്റ് റെസ്റ്റ്ഹൗസ്, കാസറഗോഡ് 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ - ജംഗിൾ 
ക്ലിയറൻസ് ആന്റ് ഇന്റർലോക്കിങ്ങ് ടൈൽസ് 
വിരിക്കൽ - രൂപ 75,000 


7 , 125 


1, 875 


16 ഗവൺമെന്റ് ഐ . ടി . ഐ ., കാസറഗോഡ്- 

സെക്കന്റ് ഫ്ളോർ പ്രത്യേക അറ്റകുറ്റ 
പണികൾ രൂപ 2,75,000 


6 , 875 


5 സിവിൽ സ്റ്റേഷൻ എഫ്. ബ്ലോക്ക് വിദ്യാനഗർ 
കാസറഗോഡ്- പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
ജില്ലാ കുടുംബശ്രീ മിഷൻ ഓഫീസിൽ 
അലൂമിനിയം ക്യാബിൻ നിർമ്മാണവും വാട്ടർ 
സയെഅറേഞ്ച്മെന്റ്സ് രൂപ 75,000 


17 കാസറഗോഡ് പി . ഡബ്ലു . ഡി. കോംപ്ലക്സിലെ 

നിലവിലുള്ള ഓവർ ഹെഡ്ടാങ്കിന്റെ പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ രൂപ 75,000 


1,875 


1,875 


6 റെസ്റ്റ്ഹൗസ്, കാസറഗോഡ് വി. ഐ . പി. റൂം 

പ്രത്യേക അറ്റകുറ്റപ്പണികൾ - രൂപ 75,000 


1, 875 


7 പോലീസ് ക്വാർട്ടേഴ്സ് ബിൽഡിംഗ്മഞ്ചേശ്വരം 

ഡോർ നമ്പർ- 131 പ്രത്യേക അറ്റകുറ്റ 
പണികൾ - രൂപ 70,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില – ക്രമനമ്പർ 1 മുതൽ 7 
വരെയും ക്രമനമ്പർ 17- നും രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 12 - ന് 
രൂപ 500 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 600 + വാറ്റ് . 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 12 - 3 - 2009, 1 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 12 - 3 - 2009, 4 മണിവരെ. 


1, 750 


8 ഡയറ്റ് മായിപ്പാടി പഴയ ക്വാർട്ടേഴ്സ് ഡോർ 

നമ്പർ-130 , 131, 132, 133 പ്രത്യേക അറ്റകുറ്റ 
പണികൾ - രൂപ 3,00,000 


7 , 500 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
12 - 3 - 2009, 4.30 മണി. 


7 ,500 


കരാറുകാർക്കുവേണ്ട യോഗ്യത - " ഡി ക്ലാസ്സും അതിനു 
മുകളിലും. 

നിർമ്മാണ കാലാവധി - 45 ദിവസം. 


9 ഗവൺമെന്റ് ഐ . ടി. ഐ ., കാസറഗോഡ് 
ഗ്രൗണ്ട് ഫ്ളോർ പ്രത്യേക അറ്റകുറ്റപ്പണികൾ 

പെയിന്റിംഗ് ആന്റ് റിപ്പയർ രൂപ 2,95,000 
10 ഫയർ ആന്റ്റസ്ക് സ്റ്റേഷൻ, കാസറഗോഡ് 

സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഡോർ നമ്പർ- 9 പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ- 5 എണ്ണം ലീച്ച് പിറ്റ് 
നിർമ്മാണം, സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം - 
രൂപ് 2,95,000 


ദർ ഘാസുകളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങ ൾക്ക് ഈ ആഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതുമാണ്. 


7 ,500 


11 ഗവൺമെന്റ് കോളേജ്, കാസറഗോഡ് ടൈപ്പ് 

വൺ ക്വാർട്ടേഴ്സ് ഡോർ നമ്പർ 119 എ , 
119 ബി , 119 സി , 119 ഡി, 119 ഇസെഡ് , 
119 ഇസെഡ്-2, പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
രൂപ 2, 80 , 000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം സബ്ഡിവിഷൻ, 
കാസറഗോഡ്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


7 ,000 


